Regn . No . KERBIL / 2012 /45073 

dated 5 - 9 -2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No . KL/ TV ( N )/634/ 2012 -14 


GOVERN 


കരള 


ഷ സർക് 


പാ 


VMENT DE 


ക 


KERALA 


tl of Kk dow 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 | 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഏപ്രിൽ 29 
29th April 2014 

1189 മേടം 16 
16th Medam 1189 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 വൈശാഖം 9 
9th Vaisakha 1936 


PART III 
Industries Department 


ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം, ജനറൽ 

മാനേജരുടെ നടപടിക്രമം 
( ഹാജർ : റ്റി. കെ . മോഹനചന്ദ്രൻ) 


നിയമം 71 പ്രകാരമുള്ള നടപടികൾ ശുപാർശ ചെയ്തിട്ടു 
ള്ളതാണ്. സംഘം പ്രവർത്തനം തുടർന്നുകൊണ്ടുപോകുവാൻ 
പറ്റാത്ത സാഹചര്യത്തിൽ നടത്തിയ 65 വകുപ്പ്അന്വേഷണ 
ത്തിൻപ്രകാരമുള്ള പരിശോധനപ്രകാരം സംഘം സമാപ്തീ 
കരണത്തിന് സഹകരണവകുപ്പ് 71 പ്രകാരം ലിക്വിഡേറ്ററെ 
നിയമിക്കേണ്ടതുണ്ട്. 


നമ്പർ ജി / 2180 /2013. 


2013 നവംബർ 5 . 


ഉത്തരവ് 


വിഷയം: - വ്യവസായം - സഹകരണ സംഘം നിയമം 

1969 ( ആക്റ്റ് 21 ) പ്രകാരം ലിക്വിഡേറ്ററെ 
നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടു 

വിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) എസ്. ആർ. ഒ. നമ്പർ 857 /79 നോട്ടിഫിക്കേഷൻ 

നമ്പർ 20525 / എഫ്2 / 79 / ഐ . ഡി . തീയതി 
2 - 7 - 1979. 


-- മേൽ വിവരിച്ച സാഹ ചര്യ ത്തിൽ 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമം ചട്ടം അനുസരിച്ച് ആലപ്പുഴ 
ജില്ലയിലെ വ്യവസായ സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർ 
എന്ന നിലയിൽ സഹകരണസംഘം നിയമം 71 -ാം വകുപ്പ് 
പ്രകാരം തുറവൂർ വുമൺ വ്യവസായ സഹകരണ സംഘം 
- എസ്. ഇൻഡ്( എ ) 113 സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ജൂനിയർ 

കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ( എച്ച്. എൽ. ഒ .) - യെ 
നിയമിച്ച് ഉത്തരവാകുന്നു . ഈ ഉത്തരവിലെ തീയതി മുതൽ 
3 വർഷത്തിനകം സംഘം സമാപ്തീകരണത്തിനുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 


(2) 


ജെ . സി. ഐ . ( എച്ച് ക്യൂ ) - ന്റെ 26- 9 - 2013 - ലെ 
ജെ . സി. ഐ .(എച്ച് ക്യു )/ 4 /13 നമ്പർ കത്ത്. 


തുറപൂർ വുമൺ വ്യവസായ സഹ ക രണ സംഘം 
എസ്. ഇൻഡ് ( എ ) 113, 1998 മുതൽ പ്രവർത്തനരഹിതമാണ്. 
1969 - ലെ സഹകരണ സംഘം നിയമം 65 വകുപ്പ് പ്രകാരം 
സംഘത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നിയമപ്രകാരമുള്ള 
പരിശോധനയിൽ സംഘം പ്രവർത്തനം നിറുത്തലാക്കുന്നതിന് 


ജൂനിയർ കോ -ഓപ്പറേറ്റീവ് 
ഇൻസ്പെക്ടർ (എച്ച്. എൽ. ഒ.). 


( ഒപ്പ്) 
ജനറൽ മാനേജർ. 


14 


KERALA GAZETTE 


[PART III 


ക്ലെയിം നോട്ടീസ് 


ക്ലെയിം നോട്ടീസ് 


നമ്പർ ജെ . സി. ഐ . (എച്ച്.എൽ. ഒ.)/ 14 / 2014. 


2014 മാർച്ച് 31. 


നമ്പർ എൽ. ഐ . സി./752 / 12 /21. 


2013 നവംബർ 12. 


- ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 
5 - 11 - 2013 -ാം തീയതിയിലെ ജി / 2180 / 13 -ാം നമ്പർ ഉത്തരവ് 
പകാരം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ 
SIND ( A ) 113 -ാം നമ്പർ തുറവൂർ വുമൺ വ്യവസായ സഹകരണ 
സംഘം ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് ഉത്തരവാകുകയും ജില്ലാ 
വ്യവസായ കേന്ദ്രം ജൂനിയർ കോ - ഓ പ്പ റേറ്റീവ് 
ഇൻ സ് പെ ക്ടർ ( HLO ) ടി സംഘത്തിന്റെ ചുമതല 
ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 

- ടി സംഘത്തിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും 
കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം 
ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 

നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന യാതൊരുവിധ 
ബാദ്ധ്യതകളും പരിഗണിക്കുന്നതല്ലെന്നും ഇതിനാൽ ഏവരേയും 
അറിയിച്ചുകൊള്ളുന്നു . 


-- തണ്ണീർമുക്കം കൈരളി കയർ മാറ്റ്സ് ആന്റ് മാറ്റിംഗ്സ് 
സഹ ക ര ണ സംഘം ക്ലിപ് തം നമ്പർ എ . 752 - ന്റെ 
പ്രവർത്തനങ്ങൾ സമാപ്തീകരിക്കുന്നതിനായി തിരുവനന്തപുരം 
കയർ വികസന ഡയറക്ടറുടെ 6- 8 -2012 - ലെ സി . എസ്. 
1/ 8687 /01 നമ്പർ ഉത്തരവിലൂടെ ആലപ്പുഴ കയർ പ്രോജക്ട് 
ഓഫീസിലെ ലിക്വി ഡേ ഷൻ ഇൻസ്പെക്ടറായ എന്നെ 
ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതാകുന്നു . 
ടി സംഘ ത്തിന്റെ ലിക്വി ഡേ റ്ററായി ഞാൻ അധികാരം 
ഏറ്റെടുത്തിട്ടുള്ളതുമാകുന്നു . ആയതിനാൽ ടി സംഘത്തിൽ 
നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കു വാനു 

ണ്ടെ ങ്കിൽ ആയത് ഈ ക്ലെയിം നോട്ടീസ് പരസ്യ പ്പെടു 
ത്തി യിട്ടുള്ള തീയതി മുതൽ അറുപത് ദിവ സ ത്തി നകം 
രേഖാമൂലം സംഘം ലിക്വിഡേറ്റർക്ക് സമർപ്പിക്കേണ്ടതാകുന്നു . 
നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന ക്ലെയിമു കൾ 
പരിഗണിക്കുന്നതല്ലായെന്നും അറിയിക്കുന്നു. 


ജില്ലാ വ്യവസായ കേന്ദ്രം, 

( ഒപ്പ്) 
ആലപ്പുഴ. 

ലിക്വിഡേറ്റർ 
തുറവൂർ വുമൺ വ്യവസായ 
സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 

SIND ( A ) 113. 


പ്രോജക്ട് ഓഫീസ് ( കയർ), 

( ഒപ്പ്) 
ആലപ്പുഴ. 

ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ( കയർ). 


